Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2021 


21 


Reg . No. KL / TV ( N ) / 634 / 2021-23 


Cette 


GOVERNMENT 
OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 സെപ്റ്റംബർ 14 
14th September 2021 

1191 ചിങ്ങം 29 
29th Chingam 1197 


നമ്പർ 


} 36 


Vol . X 


No. 


Thiruvananthapuram , , 

Tuesday 


1943 ഭാദം 23 
23rd Bhadra 1943 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


14th SEPT . 2021 ] 


COMMISSIONERATE OF LAND REVENUE 


7345 


Punalur Taluk 


പരസ്യം 


( 1 ) 


നമ്പർ ജി2-5932 12021 . 


2021 ആഗസ്റ്റ് 27 . 


പരേതയുടെ ഭർത്താവ് ജീവിച്ചിരിപ്പില്ല . പരേത യുടെ 
സർവ്വീസ് പെൻഷൻ തുക രണ്ടാം കക്ഷി കൈപ്പറ്റുന്നതിന് 
ഒന്നാം കക്ഷി സമ്മതമാഴി നൽകിയിട്ടുള്ളതാണ് . ആയതിനാൽ 
ഒന്നും രണ്ടും കക്ഷികൾ 

പരേതയുടെ അനന്തരാവകാശി 
കളാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെ 
ങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
പു ന ലൂർ തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജ രായി 
രേഖകൾ സഹിതം ആക്ഷേപം ബോധി പ്പി ക്കേ ണ്ട താ ണ് . 
കാലാവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭി ക്കു ന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


പു ന ലൂർ താലൂക്കിൽ ഇട മു ള യ് ക്കൽ വില്ലേ ജിൽ 
ഒഴുകുപാറയ്ക്കൽ പള്ളി കിഴക്കതിൽ അഫ്സൽ , എഫ് . എസ് . 
13-4-2021 -ാം തീയതി മരണപ്പെട്ടുപോയിട്ടുള്ളതാണ് . ആശ്രിത 
നിയമന പദ്ധതി പ്രകാരം ജോലി ലഭിക്കുന്നതിനും സർവ്വീസ് 
ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതിനും , മറ്റ് ഇതര ആവശ്യ 
ങ്ങൾക്കുമായി അവ കാശസർട്ടിഫിക്കറ്റ് അ നു വ ദി ക്ക ണ 
മെന്നുകാണിച്ച് പരേതന്റെ പിതാവ് ഫസിലുദ്ദീൻ സമർപ്പിച്ച 
അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ താഴെപ്പറയുന്നവർ പരേതന്റെ 
അവകാശികളാണെന്ന് അറിയുന്നു . 


( 3 ) 


നമ്പർ ജി2-5647 2021 . 


2021 സെപ്റ്റംബർ 1 . 


പേര് 


വയസ് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


പൂന ലൂർ താ ലൂ ക്കി ൽ ഇട മു ള യ് ൽ വില്ലേ ജിൽ 
ആയുർ ഹമ്പിൾ കോട്ടേജിൽ ആലീസ് മാത്യു 8-2-2021 -ാം 
തീയതി മരണപ്പെട്ടുപോയിട്ടുള്ളതാണ് . പെൻഷൻ കുടിശ്ശിക 
ലഭിക്കുന്നതിനും ബാങ്ക് , ട്രഷറി ഇടപാടുകൾക്കും മറ്റ് ഇതര 
ആവശ്യങ്ങൾക്കുമായി അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കണ 
മെന്നുകാണിച്ച് പരേ തയുടെ മകൻ വിവേക് മാതൃസ് 
സമർപ്പിച്ച അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെപ്പറയുന്നവർ 
പരേതയുടെ അവകാശികളാണെന്ന് അറിയുന്നു . 


1 


അജ്മി , എസ് . 


ഭാര്യ 


23 


2 


ഇൻതിഫാദ , എ . 


മകൾ 


4 മാസം 


3 


സുൽത്താൻ ബീവി 


മാതാവ് 


55 


4 


ഫസിലുദ്ദീൻ 


പിതാവ് 


57 


പേര് 


പരേതയുമായുള്ള 


വയസ് 


ക്രമ 
നമ്പർ 


ബം 


1 


സാരു മേരി ജോൺസൺ 


മകൾ 


45 


2 


വിവേക് മാതൃസ് 


മകൻ 


39 


രണ്ടാം കക്ഷി മൈനറും ഒന്നാം കക്ഷിയുടെ സംരക്ഷണ 
യിലുമാണ് . ആശ്രിതനിയമന പദ്ധതി പ്രകാരം ജോലി ഒന്നാം 
കക്ഷിക്ക് ലഭിക്കു ന്ന തിന് ഇതര കക്ഷികൾ സമ്മതമൊഴി 
നൽകിയിട്ടുള്ളതാണ് . ആയതിനാൽ ഒന്നുമുതൽ നാല് വരെ 
കക്ഷികൾ പരേതന്റെ അനന്തരാവകാശികളാണെന്നുകാണിച്ച് 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം പുനലൂർ തഹശീൽദാർ 
മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖകൾ സഹിതം ആക്ഷേപം 
ബോധിപ്പിക്കേ ണ്ട താ ണ് . കാലാവധി കഴിഞ്ഞും തപാൽ 
മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


പരേതയുടെ ഭർത്താവ് ജീവിച്ചിരിപ്പില്ല . ആയതിനാൽ 
ഒന്നും രണ്ടും കക്ഷികൾ 

പരേതയുടെ അനന്തരാവകാശി 
ക ളാ ണെ ന്നു കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തിനകം പുനലൂർ തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖ കൾ സഹിതം ആക്ഷേപം ബോധിപ്പി ക്കേ ണ്ട താ ണ് . 
കാലാവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപ 
ങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 2 ) 


( 4 ) 


നമ്പർ ജി2-3336 2021 . 


2021 ജൂൺ 30 . 


നമ്പർ ജി2-6948 2021 . 

2021 ആഗസ്റ്റ് 25 . 
പു ന ലൂ ർ താ ലൂ ക്കിൽ കര വാ പൂ ർ 

വില്ലേ ജിൽ 
മണിയാർ എരിച്ചിക്കൽ ബിനു ഭവനിൽ വാസന്തി 3-6-2021 -ാം 
തീയതി മരണപ്പെട്ടുപോയിട്ടുള്ളതാണ് . പരേതയുടെ സർവ്വീസ് 
പെൻഷൻ തുക ലഭി ക്കു ന്ന തിനും മറ്റ് ഇതര ആവശ്യ 
ങ്ങ ൾക്കുമായി അവ കാശ സർട്ടിഫിക്കറ്റ് അ നു വ ദി ക്ക ണ 
മെന്നുകാണിച്ച് പരേതയുടെ മകൻ ബിനു , പി . വി , സമർപ്പിച്ച 
അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ താഴെപ്പറയുന്നവർ പരേതയുടെ 
അവകാശികളാണെന്ന് അറിയുന്നു . 


പുനലൂർ താലൂക്കിൽ അറയ്ക്കൽ വില്ലേജിൽ മലമേൽ 
പിള്ള വീട്ടിൽ പടിഞ്ഞാറ്റതിൽ വീട്ടിൽ ( പടിഞ്ഞാറ്റതിൽ 
ഗോപകുമാർ , എം . 3-12-2020 -ാം തീയതി മരണപ്പെട്ടുപോയി 
ട്ടുള്ളതാണ് . ആശ്രിത നിയമന പദ്ധതി പ്രകാരം ജോലി അന 
ന്തരാവകാശിക്ക് ലഭിക്കുന്നതിനും സർവ്വീസ് ആനുകൂല്യങ്ങൾ 

കൈപ്പറ്റുന്ന തിനും മറ്റ് ഇതര ആവശ്യ ങ്ങൾക്കുമായി 
അ വ കാശ സർട്ടിഫിക്കറ്റ് അ നു വ ദി ക്ക ണ മെന്നുകാണിച്ച് 
പരേതന്റെ ഭാര്യ ലേഖ , ജി . സമർപ്പിച്ച അപേക്ഷയിന്മേൽ 
ബന്ധ പ്പെട്ട വില്ലേ ജാ ഫീ സർ മു ഖാ ന്തിരം അന്വേ ഷണം 
നടത്തിയ തിൽ താഴെപ്പറയുന്നവർ പരേ തന്റെ അവകാശി 
കളാണെന്ന് അറിയുന്നു . 


പേര് 


വയസ് 


ക്രമ 
നമ്പർ 


പരേതയുമായുള്ള 

ബന്ധം 


1 


ബിനു , പി . വി . 


മകൻ 


47 


2 


ബീന സന്തോഷ് 


മകൾ 


52 


113 


7346 


KERALA GAZETTE 


[ PART III 


പേര് 


വയസ് 


Kozhencherry Taluk 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


പരസ്യം 


1 


ലേഖ , ജി . 


ഭാര്യ 


40 


( 1 ) 


2 


മകൻ 


19 


3 


ശ്രീനാഥ് , ജി . 
ശ്രീരാജ് , ജി . 
രത്നമ്മ , ബി . 


17 


3 3 


4 


മാതാവ് 


72 


അവകാശ 


മൂന്നാം കക്ഷി മൈനറും ഒന്നാം കക്ഷിയുടെ സംരക്ഷണ 
യിലു മാണ് . ആശ്രിത നിയമന പ്രകാരം ജോലി മൂന്നാം 
കക്ഷിക്ക് നൽകുന്ന തിന് ഇതര കക്ഷികൾ സമ്മതമൊഴി 
നൽകിയിട്ടുള്ളതാണ് . ആയതിനാൽ ഒന്നുമുതൽ നാല് വരെ 
കക്ഷികൾ പരേതന്റെ അനന്തരാവകാശികളാണെന്നുകാണിച്ച് 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം പുനലൂർ തഹശീൽദാർ 
മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖകൾ സഹിതം ആക്ഷേപം 
ബോധിപ്പി ക്കേ ണ്ട താ ണ് . കാലാവധി കഴിഞ്ഞും തപാൽ 
മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 
താലൂക്കാഫീസ് , 

( ഒപ്പ് ) 
പുനലൂർ . 

തഹശീൽദാർ . 


നമ്പർ എ5-5590 / 2021 . 

2021 ആഗസ്റ്റ് 24 . 
കോഴഞ്ചേരി താലൂക്കിൽ പത്തനംതിട്ട വില്ലേജിൽ 
വെട്ടിപ്പുറം മുറിയിൽ ഷബീർ മൻസിൽ വീട്ടിൽ എം . സലിം 
13-6-2021 - ൽ മരണപ്പെട്ടതിനാൽ പരേതന്റെ പേരിൽ വിവിധ 
ആവശ്യങ്ങൾക്കായുള്ള ഒരു 

സർട്ടിഫിക്കറ്റ് 
ലഭിക്കുന്നതിനായി പരേതന്റെ ഭാര്യ നബീസത്ത് ബീവി , എം . 
സമർപ്പിച്ച അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽനിന്നും 
പരേതന്റെ അ വ കാ ശികൾ 

താഴെപ്പറയുന്നവരാണെന്ന് 
അറിവായിരിക്കുന്നു . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബസം 


1 


നബീസത്ത് ബീവി , എം . 


ഭാര്യ 


61 


2 


ഷബീർ , എസ് . എം . 


മകൻ 


35 


3 


ഷബാന സലീം 


മകൾ 


33 


PATHANAMTHITTA DISTRICT 


ലേല പരസ്യം 


മേൽപറഞ്ഞവർ മാത്രമാണ് പരേതന്റെ അവകാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ടി പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം കോഴഞ്ചേരി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേ പ ങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 

( 2 ) 


അവകാശ 


നമ്പർ സി10-252957 2020 . 

2021 ആഗസ്റ്റ് 10 . 
പത്തനംതിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ വള്ളിക്കോട് 
വില്ലേ ജിൽ ബ്ലോക്ക് നമ്പർ 28 - ൽ റീസർവേ 18 1 ; 1- ൽ 
ഉൾപ്പെട്ടതും വള്ളിക്കോട് വില്ലേജാഫീസ് കോമ്പൗണ്ടിൽ 
അപകടകരമായി നിന്നിരുന്നതുമായ മൂന്നു മൂട് തേക്ക് മരങ്ങൾ 
മുറിച്ചു മാറ്റിയിട്ടുള്ളത് , ടി വില്ലേജാഫീസ് കോമ്പൗണ്ടിൽ 
സൂക്ഷിച്ചിട്ടുള്ളതാണ് . ടി തേക്ക് തടികൾ 27-9-2021 -ാം തീയതിയിൽ 
പകൽ 11 മണിക്ക് ജില്ലാ കളക്ടറോ അദ്ദേഹം ചുമതല 
പ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ വള്ളിക്കോട് വില്ലേജാഫീസിൽ 
വച്ച് പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാണ് . ലേലത്തിൽ 
പങ്കെടുക്കാൻ ആഗ്ര ഹിക്കു ന്ന വർ നിരതദ്രവ്യം കെട്ടി വച്ച് 
ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ് . ഏറ്റവും കൂടുതൽ തുകയ്ക്ക് 
ലേലം വിളിക്കുന്ന ആളിന്റെ പേരിൽ ലേലം താൽക്കാലികമായി 
ഉറപ്പിക്കു ന്നതും ലേലത്തുക നിയമപ്രകാരമുള്ള മുഴുവൻ 
നികുതി അടക്കം അപ്പോൾത്തന്നെ അടയ്ക്കേണ്ടതുമാണ് . ലേലം 
സ്ഥിരീകരിച്ച് 15 ദിവസത്തിനുള്ളിൽ ടി തടി സ്വന്തം ചെലവിൽ 
ആർക്കും നാശനഷ്ടമുണ്ടാക്കാതെ ടി സ്ഥലത്തുനിന്നും നീക്കം 
ചെയ്യേണ്ടതാണ് . സാധാരണ സർക്കാർ ലേലം സംബന്ധിച്ച 
എല്ലാ നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമായിരിക്കും , 

തടി വിവരം 


നമ്പർ എ5-5584 2021 . 

2021 ആഗസ്റ്റ് 24 . 
കോഴഞ്ചേരി താലൂക്കിൽ മെഴുവേലി വില്ലേജിൽ ഉളനാട് 
മുറി യിൽ പാറ യിൽ വീട്ടിൽ പാപ്പൻ പാറ യിൽ ബേബി 
17-7-2021 - ൽ മരണപ്പെട്ടതിനാൽ പരേതന്റെ പേരിൽ വിവിധ 
ആവശ്യങ്ങൾക്കായുള്ള ഒരു 

സർട്ടിഫിക്കറ്റ് 
ലഭിക്കുന്നതിനായി പരേതന്റെ ഭാര്യ ഗ്രേസിക്കുട്ടി പാപ്പൻ 
സമർപ്പിച്ച അപേക്ഷ യുടെ അടിസ്ഥാനത്തിൽ മെഴുവേലി 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽനിന്നും 
പരേതന്റെ അ വ കാ ശി കൾ 

താഴെപ്പറയുന്ന വ രാണന്ന് 
അറിവായിരിക്കുന്നു . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


ഗ്രേസിക്കുട്ടി പാപ്പൻ 


ഭാര്യ 


56 


2 


സുനിൽ പി . ബേബി 


മകൻ 


35 


3 


അനിൽ പാറയിൽ ബേബി 


28 


33 


ക്രമനമ്പർ 


ഇനം 


നീളം ( സെ . മീ . ) 


വണ്ണം 


വ്യാപം 


1 


തേക്ക് 


1230 


126 


1.220 


2 


1405 


79 


0.548 


23 


മേൽപറഞ്ഞവർ മാത്രമാണ് പരേതന്റെ അവകാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ടി പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം കോഴഞ്ചേരി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ ലഭി ക്കുന്ന ആക്ഷേ പ ങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


3 


900 


56 


0.176 


കളക്ടറേറ്റ് , 
പത്തനംതിട്ട . 


( ഒപ്പ് ) 
ജില്ലാ കളക്ടർ . 


114 


Salim A 


Digitally signed by Salim A 
Date : 2021.09.30 18:20:09 
+ 05'30 ' 


